O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 30 
Tuesday , 30th November 2021 


1197 വ്യശ്ചികം 15 
15th Vrischikam 1197 


1943 അഗ്രഹായനം 9 
9th Agrahayana 1943 


വാല്യം 10 


നമ്പർ 


47 


Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14552 


KERALA GAZETTE 


Part III 


Kottayam District 


Kanjirappally Taluk 


NOTICE 


നമ്പർ : സി 2 / 58662021 


19-11-2021 


. 


കഞ്ഞിരാപ്പിള്ളി താലൂക്കിൽ എരുമേലിവടക്ക് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കൗസല്യ പി . കെ . Wi 

/ 
0 സുകുമാരൻ കെ . കെ . , കട്ടുപ്പാറയിൽ വീട് , പുഞ്ചവയൽ പി . ഒ . , എന്നയാളുടെ അവകാശികൾക്ക് ട്രഷറി ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി എരുമേലിവടക്ക് വില്ലേജിൽ 

പരേതയുടെ ഭർത്താവ് 
സുകുമാരൻ കെ . കെ . , കട്ടുപ്പാറയിൽ വീട് , പുഞ്ചവയൽ പി . ഒ . , ബോധിപ്പിച്ച അപേക്ഷ എരുമേലിവടക്ക് വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 27-08-2021 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സുകുമാരൻ കെ . കെ . 


ഭർത്താവ് 


69 


2 


സുജുമോൻ കെ . എസ് . 


മകൻ 


37 


3 


സൂര്യാമോൾ കെ . എസ് . 


| മകൾ 


35 


4 


സജിതാമോൾ കെ . എസ് . 


മകൾ 


35 


നമ്പർ : സി 2 / 52842021 


23-11-2021 


കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ മണിമല വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ റെഷീദാ സലാഹുദ്ദീൻ W / o 
സലാഹുദ്ദീൻ മേപ്രത്ത് വീട് , മുക്കട പി . ഒ . എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മണിമല വില്ലേജിൽ പരേതയുടെ ഭർത്താവ് സലാഹുദ്ദീൻ , മേപ്രത്ത് വീട് , മുക്കട പി . ഒ . , 
ബോധിപ്പിച്ച അപേക്ഷ മണിമല വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 15-08-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ പിതാവ് ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സൽമാ ബീവി 


മാതാവ് 


80 


2 


സലാഹുദ്ദീൻ 


ഭർത്താവ് 


56 


3 


അഫ്റ്റൽ എം . എസ് . 


മകൻ 


25 


4 


അബിദാ സലാഹുദ്ദീൻ 


| മകൾ 


26 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14553 


Revenue Department 


30th November 2021 


നം . സി 2 / 1923 / 2021 


താലൂക്കാഫീസ് , കാഞ്ഞിരപ്പളളി 
ഫോൺ നം . 04828 202331 
ഇ - മെയിൽ tIkkpy.ker@nic.in 
തീയതി : -26/11/2021 


തിരുത്തൽ പരസ്യം 


19/10/2021 -ലെ 41  ാം നമ്പർ ഗസറ്റിൽ വാല്യം X , പാർട്ട് - | , കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് റവന്യൂ 
വിഭാഗം 8418  ാം നമ്പർ പേജിൽ പ്രസിദ്ധീകരിച്ച പരസ്യത്തിൽ , പരേതനായ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ , 


ചെറുവള്ളി വില്ലേജിൽ , ചെറുവള്ളി പി . ഒ . യിൽ , 


മമ്പുഴ വീട്ടിൽ , എം . ആർ . രവീന്ദ്രൻ നായർ S / o . രാമൻ 


നായർ എന്നയാളുടെ മാതാവായ 


കല്യാണിയമ്മയുടെ മരണ തീയതി 


15/08/2021 എന്ന് തെറ്റായി 


പരസ്യപ്പെടുത്തിയത് 15/08/2011 എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


തഹസിൽദാർ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14554 


KERALA GAZETTE 


Part III 


Kottayam District 


Kanjirappally Taluk 


NOTICE 


നമ്പർ : സി 2 / 60422020 


20-11-2021 


ബ 


കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ മണിമല വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എം . എൻ . ശ്രീധരൻ നായർ , S / o 
നാരായണൻ നായർ , മുണ്ടപ്പളളിൽ വീട് , കറിക്കാട്ടൂർ പി . ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മണിമല വില്ലേജിൽ പരേതന്റെ മകൻ ശ്രീരാജ് എസ്സ് . , 
മുണ്ടപ്പളളിൽ വീട് , കറിക്കാട്ടൂർ പി . ഒ . , ബോധിപ്പിച്ച അപേക്ഷ മണിമല വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും , മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 01-03-2020 -ൽ മരണപ്പെട്ടതായും പരേതന്റെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| രമാദേവി എസ് . 


ഭാര്യ 


70 


2 


ശ്രീലത എസ് . 


മകൾ 


48 


3 


ശ്രീരാജ് എസ് . 


| മകൻ 


44 


4 . 


| ശ്രീകല എസ് . 


മകൾ 


40 


നമ്പർ : സി 2 / 5473 / 2021 


20-11-2021 


കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ കാഞ്ഞിരപ്പള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അലക്സാണ്ടർ S / o മാത്യു . 
വെണ്ണിലത്ത് വീട് , ആനക്കല്ല് പി , ഒ . എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കാഞ്ഞിരപ്പള്ളി വില്ലേജിൽ പരേതന്റെ ഭാര്യ നിഷ അലക്സ് , വെണ്ണിലത്ത് വീട് , 
ആനക്കല്ല് പി , ഒ . , ബോധിപ്പിച്ച അപേക്ഷ കാഞ്ഞിരപ്പള്ളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി . 
വന്ന റിപ്പോർട്ടും , മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 25-04-2013 -ൽ മരണപ്പെട്ടതായും പരേതന്റെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . മൈനർ താഴെയുള്ള 

ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവ 
കാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


നിഷ അലക്സ് 


ഭാര്യ 


43 


2 


അലോന അലക്സ് 


മകൾ 


15 


നമ്പർ : സി 249622021 


20-11-2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14555 


Revenue Department 


30th November 2021 


അവകാശ 


കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ കാഞ്ഞിരപ്പള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ റ്റി . എം . സെയ്തുമുഹമ്മദ് S / o 
മുശാവണ്ണൻ മങ്കാശ്ശേരിൽ വീട് , കാഞ്ഞിരപ്പളളി പി . ഒ . എന്നയാളുടെ അവകാശികൾക്ക് വിവധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കാഞ്ഞിരപ്പള്ളി വില്ലേജിൽ പരേതന്റെ മകൻ ജലാൽ , 
മങ്കാശ്ശേരിൽ വീട് , കാഞ്ഞിരപ്പളളി പി . ഒ . , ബോധിപ്പിച്ച അപേക്ഷ കാഞ്ഞിരപ്പള്ളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 25-09-2019 -ൽ മരണപ്പെട്ടതായും 
പരേതന്റെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ടിയാന്റെ ഭാര്യ ഖദീജ ഉമ്മ 03/09/2009 ൽ മരണപ്പെട്ടുപോയിട്ടുളളതാണ് . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സലീന 


മകൾ 


59 


2 


സീനത്ത് 


മകൾ 


57 


3 


നൂറുദ്ദീൻ 


മകൻ 


52 


4 


| ജലാൽ 


മകൻ 


50 


5 


ഫൈസൽ 


| മകൻ 


48 


6 


ബീന 


മകൾ 


43 


7 


റീന 


മകൾ 


42 


8 


നിജു 


മകൻ 


41 


9 


ബിജി 


മകൾ 


39 


നമ്പർ : സി 2 / 45002021 


27-11-2021 


കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ചിറക്കടവ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശ്രീധരൻ നായർ എന്ന ശ്രീധര 
സ്വാമി പൂവത്തുങ്കൽ വീട് , ചിറക്കടവ് ഈസ്റ്റ് പി . ഒ . , എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചിറക്കടവ് വില്ലേജിൽ പരേതന്റെ മകൾ ഗായത്രി ശ്രീധരൻ , 
പൂവത്തുങ്കൽ വീട് , ചിറക്കടവ് ഈസ്റ്റ് പി . ഒ . ,, ബോധിപ്പിച്ച അപേക്ഷ ചിറക്കടവ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 30-05-2021 -ൽ മരണപ്പെട്ടതായും 
പരേതന്റെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷ 
ം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


രാധ 


ഭാര്യ 


80 


2 


ഗായത്രി ശ്രീധരൻ 


മകൾ 


43 


നമ്പർ : സി 2 / 6011 2021 


27-11-2021 


കഞ്ഞിരാപ്പിള്ളി താലൂക്കിൽ കാഞ്ഞിരപ്പള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ . ജെ . ജോസ് എന്ന കെ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14556 


KERALA GAZETTE 


Part III 


ജെ . അഗസ്റ്റിൻ കളളിക്കാട്ട് വീട് , കാളകെട്ടി പി . ഒ . , എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കാഞ്ഞിരപ്പള്ളി വില്ലേജിൽ പരേതൻറെ ഭാര്യ മേരിക്കുട്ടി 
ജോസ് , കളളിക്കാട്ട് വീട് , കാളകെട്ടി പി . ഒ . ,, ബോധിപ്പിച്ച അപേക്ഷ കാഞ്ഞിരപ്പള്ളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 12-10-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


61 


| മേരിക്കുട്ടി ജോസ് 
ആൻ മേരി ജോസ് 


2 


| മകൾ 


34 


3 


റോസ് മേരി ജോസ് 


| മകൾ 


31 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14557 


Revenue Department 


30th November 2021 


തിരുത്തൽ പരസ്യം 


നമ്പർ സി2-1923 2021 . 


2021 സെപ്റ്റംബർ 22 . 


19-10-2021 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 41 , ( വാല്യം X , പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് 
ലാന്റ് റവന്യൂ വിഭാഗത്തിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ 22-9-2021 -ാം തീയതിയിലെ സി2-1923 / 2021 -ാം 
നമ്പരായി പ്രസിദ്ധീകരിച്ച് പരസ്യത്തിൽ ചില സാങ്കേതിക കാരണങ്ങളാൽ പിശകുകൾ സംഭവിച്ചിട്ടുണ്ട് . 
അവ താഴെപ്പറയും പ്രകാരം തിരുത്തി വായിക്കേണ്ടതാണ് . 


പരേതന്റെ മാതാവ് കല്യാണിയമ്മയുടെ മരണ തീയതി “ 15-8-2021 ” എന്നുള്ളത് “ 15-8-2011 ” എന്നു 
തിരുത്തി പ്രസിദ്ധീകരിക്കുന്നു . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.11.30 03:51:16 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


